PART IV 
Private Advertisements and Miscellaneous 

Notifications 


ഒറ്റപ്പാലം നഗരസഭ 

3. നഗരസഭ വക കെട്ടിടങ്ങളെല്ലാം നിലവിലുള്ള സൗകര്യ 
ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിയമാവലി 

ങ്ങളോടെ ലീസിന് നൽകുന്നതും പിന്നീട് സൗകര്യങ്ങളുടെ 
നമ്പർ ആർ3 - 1530 / 08. 

- 2008 മാർച്ച് 12. അപര്യാപ്തതയെക്കുറിച്ച് ചോദ്യമോ, തർക്കമോഉന്നയിക്കുന്ന 

തിന് യാതൊരു അവകാശവുമുണ്ടായിരിക്കുന്നതല്ല . എന്നാൽ 
- 1994- ലെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് സെക്ഷൻ 

അത്യാവശ്യമെന്ന് നഗരസഭയ്ക്ക് ബോദ്ധ്യപ്പെടുന്ന പക്ഷം 
567 - ന്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം നഗരസഭ കൗൺസിൽ 

വണ്ട് 

സൗക ര്യ ങ്ങ ൾ 
ലീസിന് നൽകിയിട്ടുള്ള കെട്ടിടങ്ങളേയും കടമുറികളേയും 

ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് നടപടികളെടുക്കുന്നതു 
സംബന്ധിച്ച് പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനം. 

മായിരിക്കും. 
ഒറ്റപ്പാലം നഗരസഭ ലീസിന് കൊടുക്കുന്ന കെട്ടിടങ്ങളു 

4. നഗരസഭയ്ക്ക് ഏതെങ്കിലും ഇനത്തിൽ കുടിശ്ശിക നൽകുവാ 
ടേയും കടമുറികളുടേയും വാടകയും മറ്റ് നിബന്ധനകളും 

നുള്ളവർക്കോ, നഗരസഭയിൽ നിന്നോ സർക്കാരിൽ നിന്നോ 
ചുവടെ ചേർക്കുന്നു . ഈ നിബന്ധനകൾ 1- 4 - 2008 മുതൽ 

- “ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തപ്പെട്ട വർക്കോ, മറ്റ് ക്രിമിനൽ 
പ്രാബല്യത്തിൽ വരുന്നതും ആയത് 15 - 3- 2008 - ലെ 15 -ാം നമ്പർ 

കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർക്കോ കടമുറികൾ ലീസിന് 
തീരുമാനപ്രകാരം ഒറ്റപ്പാലം നഗരസഭ, കൗൺസിൽ അംഗീകരി 

നൽകുന്നതല്ല . 
ച്ചിട്ടുള്ളതും ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 

5. കട മു റികൾ ലീസിനെടു ക്കു ന്ന വർ ഈ കടമുറികൾ 
താഴെ പറയുന്ന നിബ ന്ധ നകൾ ലേല ത്തി ന്റെയോ, മറ്റാർക്കും കൈമാറ്റം ചെയ്യാൻ പാടി ല്ലാ ത്ത താ ണ് . 
ടെണ്ടറുകളുടേയോ, ക്വട്ടേഷനുകളുടേയോ അടിസ്ഥാനത്തിൽ അ ന ധികൃത കൈമാറ്റം നട ന്ന തായി നഗരസഭയ് ക്ക് 
അനുവദിക്കുന്ന എല്ലാ ലൈസൻസ്/ ലീസുകൾക്കും ബാധകമാ ബോദ്ധ്യം വന്നാൽ മു ന്ന റി യിപ്പ് കൂടാതെ കടമുറി 
യിരിക്കുന്നതാണ്. 

നഗരസഭ ഏറ്റെടുത്ത് ലൈസൻസ് റദ്ദ് ചെയ്യുന്നതും മറ്റ് 
1. ലീസിന് അനുവദിച്ചിട്ടുള്ള കടമുറികളുടെ വാടക എല്ലാ 

നിയമ നടപടികൾ കൈക്കൊള്ളുന്നതുമാണ്. 
ഇംഗ്ലീഷ് മാസവും 10 -ാം തീയതിക്ക് മുമ്പായി 6. കട മു റികൾ ലീസിന് ഏറ്റെടുക്കു ന്ന വർ കാലാ കാ ല 
ഓഫീസിൽ അട യ് ക്കേ ണ്ട താ ണ് . അ ല്ലാ ത്ത പക്ഷം ങ്ങളിൽ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ തീരുമാനിക്കുന്ന 
സർക്കാർ നിശ്ചയിക്കുന്ന നടപടികൾക്ക് വിധേയമാണ്. 

വ്യ വ സ്ഥ കളും തീരു മാ ന ങ്ങളും പാലി ക്കു വാൻ 
- നഗരസഭ വക കടമുറികൾ ലീസിന് നൽകുന്നത് ഒരു ബാദ്ധ്യസ്ഥരാണ്. 
വർഷത്തേക്ക്മാത്രമാണ്. തുടർന്നും നടത്താൻ ഉദ്ദേശി 7, ലൈസൻസി കടമുറിയും പരിസരവും സദാസമയവും വൃത്തി 
ക്കുന്നുവെങ്കിൽ ലീസ് പുതുക്കേണ്ടതുമാണ്. 

യായി സൂക്ഷിക്കേണ്ടതും കെട്ടിടത്തിന് കേടുപാടുകൾ വരു 

ത്താതെ സംരക്ഷിക്കേണ്ടതുമാണ്. 
8. ലീസിനെടുത്തിട്ടുള്ള കടമുറികൾ നഗരസഭയുടെ 


10 . 


11. 


മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങാതെ മറ്റ് യാതൊരു ആവശ്യ ചെയ്താൽ നിയമാനുസൃതമുള്ള ഡെപ്പോസിറ്റ് സംഖ്യ കുടി 
ങ്ങൾക്കും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. 

ശ്ശിക കഴിച്ച് ബാക്കി തിരികെ ലഭി ക്കു 
9. ലൈസൻസികൾ അതാത് കച്ചവടത്തിന് നിയമപ്രകാരം 

ന്ന തിന് ലസൻ സിക്ക് അർഹത ഉണ്ടാ യി രി ക്കു 
ആ വ ശ്യ മായ മറ്റ് ലൈസൻസു കളും നികു തി കളും 

ന്നതുമാണ്. 
യഥാ സമയങ്ങളിൽ എടുക്കു വാനും അടയ്ക്കു വാനും -- 19 . 1-4- 2008 മുതൽ ബസ്സ്റ്റാന്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ 
ബാദ്ധ്യസ്ഥരാണ്. 

കടമുറികൾക്ക് നിലവിലുള്ള വാടകയുടെ 8 ശതമാനവും 
വൈദ്യുതി ചാർജ്ജ്, വാട്ടർ ചാർജ്ജ്തുട ങ്ങി യ മറ്റ് 

മിനി ഷോപ്പിംഗ് കോംപ്ലക്സ്, മിനി ഷോപ്പിംഗ് സെന്റർ 

എന്നി വി ട ങ്ങ ളിലെ കട മു റികൾക്ക് 5 ശത മാ നവും 
ചാർജ്ജുകൾ, നഗരസഭയ്ക്കുള്ള പ്രതിമാസ ലൈസൻസ് 

വർദ്ധ ന വ് വരു ത്തു ന്ന താ ണ് . തുടർന്നുള്ള ഓരോ 
ഫീസിന് പുറമേ യഥാസമയം ബന്ധപ്പെട്ടവർ അടയ്ക്കുന്നതിന് 

വർഷവും എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സകളിലെ കടമുറി 
ബാദ്ധ്യ സ്ഥ രാ ണ് . മേൽ വിവരിച്ച ചാർജ്ജു കൾ 

കൾക്കും 5 ശതമാനം വർദ്ധനവ് വരുത്തുന്നതായിരിക്കും. 
കുടിശ്ശിക വരുത്തുകയാണെങ്കിൽ ആയത് ഡെപ്പോസിറ്റിൽ 
നിന്നും ഈടാക്കുന്നതാണ്. 

20. വർദ്ധനവ് വരുത്തിയ പ്രതിമാസ വാടകയുടെ 6 ഇരട്ടി 

ഡെപ്പോസിറ്റായി എല്ലാ കട ക്കാരും നഗ ര സ ഭ യിൽ 
അനാരോഗ്യകരമായതോ നിരോധിക്കപ്പെട്ടതോ നിയമാനുസൃ 

അടയ്ക്കേണ്ടതാണ്. നേരത്തെ ഡെപ്പോസിറ്റായി തുക അട 
ത മ ല്ലാ ത്ത തോ സർക്കാർ നി രോ ധിച്ചതോ ആ യ 

ച്ചി ട്ടു ള്ള വർ ആ യ തിന്റെ ബാക്കി തുക അടച്ചാൽ 
സാധനങ്ങൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യാൻ 

മതി യാ കു ന്ന താ ണ്. വർദ്ധിപ്പിച്ച വാട ക യും 
പാടി ല്ലാ ത്ത താ ണ് . ആ യ തിനെ സംബ ന്ധിച്ച് 

ഡെപ്പോ സിറ്റും 30 - 4 - 2008 - ന് മുമ്പ് നഗ ര സ ഭ യിൽ 
എന്തെങ്കിലും വ്യവഹാരമോ നിയമപ്രശ്നങ്ങളോഉണ്ടാവുക 

അടയ്ക്കാത്ത പക്ഷം പ്രസ്തുത കടമുറികൾ നഗര സഭ 
യാണെങ്കിൽ നഗരസഭയ്ക്ക് യാതൊരുവിധ ഉത്തരവാദി 

ഏറ്റെടുക്കുന്നതാണ്. ഡെപ്പോസിറ്റ് തുകയ്ക്ക് യാതൊരു 
ത്വവും ഉണ്ടായിരിക്കുന്നതല്ല . ആയതിൻമേലുള്ള എല്ലാ 

കാരണവശാലും പലിശ നൽകുന്നതല്ല. 
കഷ്ടനഷ്ടങ്ങൾക്കും ലൈസൻസി മാത്രമായിരിക്കും ഉത്ത 
രവാദി. 

21. ലീസിനെടുത്തിട്ടുള്ള കടമുറികളിൽ നിന്നും മലിനജലം 

പൊതു സ്ഥ ല ത്തേക്ക് ഒഴുക്കി വി ടു വാൻ പാടില്ല . 
12 . ഫോടക വസ്തുക്കൾ, ലഹരി സാധനങ്ങൾ, എളുപ്പം 

മാലിന്യമോ മറ്റ് പാഴ്വസ്തുക്കളോ പൊതുസ്ഥലത്തേക്ക് 
തീ പിടിക്കുന്നവസ്തു ക്കൾ എന്നിവ യൊന്നും 

വലിച്ചെറിയാൻ പാടില്ല . കടമുറികളിലെ ചപ്പ് ചവറുകൾ 
മുറിക്കുള്ളിൽ സൂക്ഷിക്കുന്നതിനോ വിൽക്കുന്നതിനോ പാടി 

നഗരസഭ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത്മാത്രമേ നിക്ഷേപി 
ല്ലാത്തതാണ്. 

ക്കുവാൻ പാടുള്ളൂ. 
13. യാതൊരു കാരണവശാലും കെട്ടിടത്തിനോ, പരിസരത്തിനോ, 

22. മൂന്ന്മാസമോ അതിലധികമോ കുടിശ്ശിക വരുത്തുന്നവ 
ജനങ്ങൾക്കോ ഹാനികരമാകുന്നവിധത്തിൽ മുറിക്കുള്ളിൽ 

രുടെ കട മു റികൾ നഗ ര സഭ ഏറ്റെടു ക്കു ന്ന താ ണ് . 
അഗ്നി ജ്വലിപ്പിക്കുവാൻ പാടുള്ളതല്ല. 

ഒരിക്കൽ കുടിശ്ശിക തീർത്തിട്ടുള്ളവർ വീണ്ടും ഈ 
14 . നഗരസഭയിൽ നിന്ന് രേഖാമൂലമുള്ള അനുവാദം കൂടാതെ 

(പ്രകിയ തുട രു ക യാ ണ ങ്കിൽ ലൈസൻസ് റദ്ദ് 
യാതൊരു വിധത്തിലുള്ള താത്ക്കാലികമോ സ്ഥിരമോ 

ചെയ്യുന്നതായിരിക്കും. 
ആ യ നിർ മ്മാ ണ പ വ ത്തികൾ ചെയ്യു വാൻ - ഈ ബൈലായിലെ ഏതെങ്കിലും കരാർ വ്യവസ്ഥകൾ കട 
പാടുള്ളതല്ല . 

വാടകയ്ക്കെടുക്കുന്നവർ ലംഘിക്കുകയാണെങ്കിൽ, വാടക 
15 . നഗരസഭാ സെക്രട്ടറിക്കോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 

ക്കാ രന് പിഴ ചുമ ത്തു ന്ന തിനും കട യിൽ നിന്ന് 
മറ്റ് ഉദ്യോഗസ്ഥൻമാർക്കോ ഏതു സമയത്തും പ്രസ്തുത 

ഒഴിപ്പിക്കുന്നതിനും സെക്രട്ടറിക്ക് അധികാരം ഉണ്ടായിരിക്കു 
മുറികളിൽ പ്രവേശിക്കുന്നതിനും പരിശോധിക്കുന്നതിനും 

ന്നതാണ്. 
അ ധി കാ രം 

ഉണ്ടാ യി രി ക്കു ന്ന താ ണ് . 24. നഗരസഭയുമായി കരാറിൽ ഏർപ്പെട്ട് കടമുറി അനുവദിച്ചു 
ആയതിന് ലൈസൻസി യാതൊരുവിധ തടസ്സവും ചെയ്യാൻ കിട്ടിയ ഏതെങ്കിലും കച്ചവടക്കാർ മരണപ്പെടുമ്പോൾ 
പാടില്ലാത്തതുമാണ്. 

അവകാശികൾ തുടർന്ന് നടത്താൻ ആഗ്രഹിക്കു ന്നു 
16 . ഓരോ മുറിക്കും നിർദ്ദേശിക്കപ്പെട്ട തരത്തിലുള്ള കച്ചവടം 

വെങ്കിൽ, നിയമപ്രകാരമുള്ള അനന്തരാവകാശ സർട്ടി 
മാത്രം നട ത്തു ന്ന തിന് അ നു വ ദി ക്ക പ്പെടു ന്ന തും 

ഫിക്കറ്റ് ഉൾപ്പെ ടെയുള്ള രേഖകൾ ഹാജരാക്കി 
ആയതിന് വിപരീതമായി ഉപയോഗിക്കപ്പെടുന്ന പക്ഷം 

കൗൺസിലിന്റെ അനുമതിയോടുകൂടി മാത്രമേ തുടർന്ന് 
ഡെപ്പോസിറ്റ് കണ്ട് കെട്ടി ലൈസൻസ് റദ്ദ് ചെയ്ത്മുറി 

നടത്താൻ അനുവാദം നൽകുകയുള്ളൂ. നഗരസഭയ്ക്ക് 
ഒഴിപ്പി ച്ചെടു ക്കു ന്ന തിന് സെകട്ടറിക്കോ സെകട്ടറി 

മു ൻ ലസൻ സിക ളു ടെ എന്തെങ്കിലും ബാദ്ധ്യത 

ഉണ്ടെങ്കിൽ ആയത് അവകാശിയോ അവകാശികളോ അട 
ചുമ ത ല പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥനോ അ ധി കാരം 

ച്ചു തീർക്കുന്നതിന് ബാദ്ധ്യസ്ഥരാണ്. അതിനു ശേഷം 
ഉണ്ടായിരിക്കുന്നതുമാണ്. 

മാത്രമേ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ. 
17. പ്രതിമാസ ലൈസൻസ് ഫീസ് യഥാസമയം ഒടുക്കുന്നതിന് 
വീഴ്ചവരുത്തി കുടിശ്ശിക വരുത്തുന്നവരുടെ പേരിൽ നിയ 

25 . വെള്ളപ്പൊക്കം, ലഹള, പകർച്ചവ്യാധി, പ്രകൃതിക്ഷോഭം 
മാനുസൃതമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സെക്രട്ട 

എന്നീ അനിയന്ത്രിത സാഹചര്യങ്ങളിൽ കടമുറികൾ 
റിക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. 

പൂട്ടിയിടുന്നതിന് നിർദ്ദേശം നൽകാൻ കൗൺസിലിന് 
18 . നഗരസഭാ കൗൺസിലിന് ആവശ്യമെന്ന് തോന്നുന്നപക്ഷം 

അധികാരം ഉണ്ടാ യി രിക്കു ന്ന താ ണ്. കൂടാതെ ഈ 
30 ദിവസത്തെ നോട്ടീസ് നൽകി ലൈസൻസ് കാലാവധി 

കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിർമ്മാണ 
തീരുന്നതിന് മുമ്പ് ഏത് സമയത്തും മുറി ഒഴിപ്പിച്ചെടുക്കു 

പവ്യ ത്തി കൾ നട ക്കു മ്പോൾ ആ വ ശ്യ മാ ണ ങ്കിൽ 
ന്ന തിന് അ ധി കാ ര മു ണ്ടാ യി രിക്കു ന്നതും അങ്ങനെ കടമുറികൾ പൂട്ടിയിടാൻ നിർദ്ദേശം നൽകാൻ 


23 . 


കൗൺസിലിന് അധികാരം ഉണ്ടായിരിക്കുന്നത്താണ്. ഈ സാഹ 
- ചര്യ ങ്ങ ളിൽ വാടക തുക ആനുപാതികമായി ഇളവ് 
ചെയ്തുകൊടുക്കാനും കൊടുക്കാതിരിക്കാനും കൗൺസി 
ലിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


26. നഗ ര സ ഭ യിൽ നിന്ന് വിത രണം ചെയ്യുന്ന D & O 

Licence Frame ചെയ്ത് പരി ശോ ധ നയ്ക്ക് വരുന്ന 
ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും കാണുന്ന രീതിയിൽ 
മുൻഭാഗത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ്. 


27. മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എല്ലാ 

വർഷവും ഏപ്രിൽ മാസം 10 -ാം തീയതിക്ക് മുമ്പായി 250 
രൂപയുടെ മുദ്രപNതത്തിൽ എഗ്രിമെന്റ് ഹാജരാക്കേണ്ടതാണ്. 


28 . ഈ Bylaw- ൽ കൂടുതലായി ഏതെങ്കിലും നിബന്ധനകളോ 
വ്യവസ്ഥകളോ കൂട്ടിച്ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ 
ഭേദഗതി വരുത്തുന്നതിനോ കൗൺസിലിന് അതാത് കാല 
ങ്ങളിൽ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


( ഒപ്പ്) 
സെക്രട്ടറി. 


